| Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


പ 


ിയ 


ാൽ 


SAMENT OF 


KERALA 


पर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


16th March 2010 
- 2010 മാർച്ച് 16 
25th Phalguna 1931 
1931 ഫാൽഗുനം 25 


- } 


. T 


വാല്യം 55 | 


നമ്പർ 


PART II 
Forest Department 


നോട്ടീസ് 
നമ്പർ ജി3 - 3694 / 2007. 

2010 ഫെബ്രുവരി 22. 
- തിരു വ നന്ത പുരം ഡിവിഷന്റെ കീഴിലുള്ള പരു ത്തി പ്പള്ളി റെയി അഞ്ചിലെ കേസ്സു ക ളിൽ ഉൾപ്പെട്ടിട്ടുള്ള താഴെ 
പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന തൊണ്ടി വസ്തുക്കളുടെ അവകാശികൾ ആരെങ്കിലുമുണ്ടങ്കിൽ, ടി തൊണ്ടി വസ്തുക്കളുടെ 
ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖകൾ സഹിതം ഈ നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തി 15 ( പതിനഞ്ച്) 
ദിവസങ്ങൾക്കകം തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. അല്ലാത്തപക്ഷം കേരള 
വന നിയമം 1961- ലെ 69 -ാം വകുപ്പുപ്രകാരം ടി തൊണ്ടി വസ്തുക്കൾ സർക്കാരിന്റെതാണെന്ന നിഗമനത്തിൽ അനന്തര നടപടികൾ 
സ്വീകരിക്കുന്നതായിരിക്കുമെന്ന വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 

പട്ടിക 


കമ 
നമ്പർ 


പിടിച്ചെടുത്ത 
തീയതി 


ഒ . ആർ. 
നമ്പർ 


റെയിഞ്ചിന്റെ 

പേര് 


തൊണ്ടി വസ്തുക്കളുടെ 

വിവരങ്ങൾ 


7 - 6 - 2007 


8 / 2007 


പരുത്തിപ്പള്ളി 


2 


7-6-2007 


7 - 6 - 2007 


9 / 2007 


ചന്ദന വിഗ്രഹങ്ങൾ- 8 എണ്ണം 
ചന്ദന ചീളുകൾ- 925 ഗ്രാം 
പണിയായുധങ്ങൾ- 9 എണ്ണം 
ചന്ദന വിഗ്രഹങ്ങളും ചെറു ചന്ദന 
കഷ്ണങ്ങളും- 47 എണ്ണം + 4 ചെറുകഷ്ണങ്ങൾ 

( അളവില്ലാത്ത ) 
ചന്ദന ശില്പങ്ങൾ- 44 എണ്ണം 
ചന്ദന ചീളുകളും 
ചെറു ശില്പങ്ങളും- 31/2 കി . ഗ്രാം 


- 7-6-2007 


7 - 6 - 2007 


- 10/2007 


10 / 2007 


, - 


മേൽ പറഞ്ഞ തൊണ്ടി വസ്തുക്കളെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പരുത്തിപ്പള്ളി റെയിഞ്ചാഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 

( ഒപ്പ്) 
തിരുവനന്തപുരം. 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


